O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6392 


KERALA GAZETTE 


Part III 


Kottayam District 


Changanassery Taluk 


NOTICE 


നമ്പർ : സി 2 - 633/2022 


29-01-2022 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , വെള്ളാവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സി . കെ . ജോസ് , കണ്ണമ്പള്ളിൽ 
മതിലകത്ത് വീട് , മണിമല പി.ഒ. , വെള്ളാവൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെള്ളാവൂർ വില്ലേജിൽ 

വെള്ളാവൂർ വില്ലേജിൽ പരേതന്റെ ഭാര്യ ഡാലിയ ജോസഫ് , കണ്ണമ്പള്ളിൽ 
മതിലകത്ത് വീട് , മണിമല പി . ഒ . , വെള്ളാവൂർ , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ വെള്ളാവൂർ വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-11-2020 -ൽ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഡാലിയ ജോസഫ് 


ഭാര്യ 


58 


2 


മകൻ 


33 


ക്ലാഡിഷ് കുരുവിള ജോസ് 
ക്ലാഡിയ അന്ന ജോസ് 


3 


| മകൾ 


26 


നമ്പർ : സി 2 - 632/2022 


29-01-2022 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , വെള്ളാവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഫിലിപ്പോസ് കെ . തോമസ് 
പ്ലാത്തറ വീട് , മണിമല പി.ഒ. , വെള്ളാവൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെള്ളാവൂർ വില്ലേജിൽ പരേതന്റെ മകൻ ബോബി തോമസ് , പ്ലാത്തറ വീട് , മണിമല 
പി.ഒ. , വെള്ളാവൂർ , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ വെള്ളാവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-12-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ജോഷി തോമസ് 


മകൻ 


52 


| 


2 


സാജൻ തോമസ് 


മകൻ 


50 


3 


| ബോബി തോമസ് 


മകൻ 


46 


4 


റാണി തോമസ് 


| മകൾ 


45 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6393 


Revenue Department 


22nd February 2022 


നമ്പർ : സി 2 - 8522022 


09-02-2022 


അവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , നെടുംകുന്നം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്യാമള രാമചന്ദ്രൻ , വിപഞ്ചിക വീട് 
, കറുകച്ചാൽ പി . ഒ . , നെടുംകുന്നം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നെടുംകുന്നം വില്ലേജിൽ പരേതയുടെ മകൻ അനൂപ് രാമചന്ദ്രൻ , വിപഞ്ചിക വീട് , 
കറുകച്ചാൽ പി.ഒ. , നെടുംകുന്നം , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ നെടുംകുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-04-2012 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ 
രാമചന്ദ്രപണിക്കർ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| അർച്ചന രാമചന്ദ്രൻ 


മകൾ 


40 


2 


അനൂപ് രാമചന്ദ്രൻ 


മകൻ 


38 


നമ്പർ : സി 2 - 718/2022 


09-02-2022 


അവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , മാടപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സിസിലി ഈനാസ് , കൈതമറ്റം വീട് 
പെരുമ്പനച്ചി പി . ഒ . , മാടപ്പള്ളി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാടപ്പള്ളി വില്ലേജിൽ പരേതയുടെ മകൾ ലില്ലിക്കുട്ടി ജോസ് , മാളിയേക്കൽ തുണ്ടിയിൽ 
വീട് , പെരുമ്പനച്ചി പി.ഒ. , മാടപ്പള്ളി , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ മാടപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 

26-12-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമാനുസൃത ഏക അവകാശിയായി താഴെ പറയുന്നയാൾ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ 
ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലില്ലിക്കുട്ടി ജോസ് 


മകൾ 


64 


നമ്പർ : സി 2 - 7552022 


09-02-2022 


അവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , കറുകച്ചാൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഏബ്രഹാം ജോസഫ് , ഇളംകാവില് 
f വീട് , നെടുങ്ങാടപ്പള്ളി പി.ഒ. , കറുകച്ചാൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കറുകച്ചാൽ വില്ലേജിൽ പരേതന്റെ ഭാര്യ ലൈല പോൾ , ഇളംകാവിൽ വീട് , 
നെടുങ്ങാടപ്പള്ളി പി.ഒ. , കറുകച്ചാൽ , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ കറുകച്ചാൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-05-2021 -ൽ മരണപ്പെട്ടതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6394 


KERALA GAZETTE 


Part III 


മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലൈല പോൾ 


ഭാര്യ 


61 


2 


ടുട്ടു ജോസ് 


മകൻ 


36 


നമ്പർ : സി 2 - 907/2022 


11-02-2022 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , ചെത്തിപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റ്റി . ഡി . തോമസ് , തോപ്പിൽ വീട് , 
വെരൂർ പി.ഒ. , ചെത്തിപ്പുഴ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെത്തിപ്പുഴ വില്ലേജിൽ പരേതന്റെ ഭാര്യ എൽസമ്മ തോമസ് , തോപ്പിൽ വീട് , 
വെരൂർ പി.ഒ. , ചെത്തിപ്പുഴ , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ ചെത്തിപ്പഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 31-12-2019 -ൽ മരണപ്പെട്ടതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


എൽസമ്മ തോമസ് 


ഭാര്യ 


65 


2 


സന്ധ്യാ തോമസ് 


മകൾ 


40 


3 


റോജൻ തോമസ് 


മകൻ 


38 


നമ്പർ : സി 2 - 908/2022 


11-02-2022 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , ചെത്തിപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തെറമ്മ അബ്രഹാം , ഇടത്തുംപ്രായില് 
f വീട് , കുരിശുംമൂട് പി.ഒ. , ചെത്തിപ്പുഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെത്തിപ്പഴ വില്ലേജിൽ പരേതയുടെ മകൻ തോമസ് കുട്ടി അബ്രഹാം , 
ഇടത്തുംപ്രായിൽ വീട് , കുരിശുംമൂട് പി.ഒ. , ചെത്തിപ്പുഴ , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ ചെത്തിപ്പുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-11-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ ഭർത്താവ് ഇ . ടി . അബ്രഹാം ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ 
ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


തോമസ് കുട്ടി അബ്രഹാം 


മകൻ 


54 


2 


ഷേർലി അലക്സ് 


| മകൾ 


57 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6395 


Revenue Department 


22nd February 2022 


No : C2 - 7145/2021 


16-02-2022 


Notice is hereby given to all to whom it may be concern that Graisamma Abraham , Muttencherry ( H ) , Thuruthy P.O , 
Vazhappally West , Vazhappally West Village , Changanassery Taluk of Kottayam District has filed an application of a legal 
heirship certificate for various purpose in respect of the legal heirs of late Abraham Thomas @ Abraham Muttencherry 
Thomas @ Thomas Abraham , Muttencherry ( H ) , Thuruthy P.O , Vazhappally West who expired on 16-09-2019 and that it 
has been reported to this office that the persons named in the scheduled below are the legal heirs of the said late 
Abraham Thomas @ Abraham Muttencherry Thomas @ Thomas Abraham , that it is proposed to issue a legal heirship 
certificate according to this to the applicant . Hence , it is proposed to issue a legal heir ship certificate accordingly in 
favour of the above said members for receiving the claims . objections , if any against the issue of the said legal heirship 
certificate should be filed in person before the Tahasildar , Changanassery within 30 days from the date of publication of 
this notice in the Kerala Government Gazette . Belated applications and those sent by post will not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Graisamma Abraham 


Wife 


61 


2 


Aby Abraham 


Son 


31 


3 


Anmol Abraham 


Daughter 


27 


4 


Atul Abraham Muttencherry 


Son 


28 


നമ്പർ : സി 2 - 8522022 


09-02-2022 


> 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , നെടുംകുന്നം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്യാമള രാമചന്ദ്രൻ , വിപഞ്ചിക വീട് 
കറുകച്ചാൽ പി.ഒ. , നെടുംകുന്നം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നെടുംകുന്നം വില്ലേജിൽ പരേതയുടെ മകൻ അനൂപ് രാമചന്ദ്രൻ , വിപഞ്ചിക വീട് , 
കറുകച്ചാൽ പി.ഒ. , നെടുംകുന്നം , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ നെടുംകുന്നം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-04-2012 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ 
ഭർത്താവ് രാമചന്ദ്രപണിക്കർ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| അർച്ചന രാമചന്ദ്രൻ 


മകൾ 


40 


2 


| അനൂപ് രാമചന്ദ്രൻ 


| മകൻ 


38 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6396 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


നമ്പർ സി .2 - 7916/2021 


18/02/2022 


11/01/2022 തീയതിയിലെ കേരളാ ഗസറ്റ് നമ്പർ 2 , വാല്യം 1 , ഭാഗം | 
കമമീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ ഷീറ്റിൽ പേജ് നമ്പർ 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള സി2-7916 / 2021 നമ്പർ പരസ്യത്തിൽ , പരേതയുടെ മകൻ 


1360 ൽ 


ജോസഫ് റ്റി . എന്ന് ചേർത്തിട്ടുള്ളത് പരേതയുടെ ഭർത്താവ് ജോസഫ് റ്റി . എന്ന് 


തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്ക് ഓഫീസ് , 


( ഒപ്പ് ) 


ചങ്ങനാശ്ശേരി 


തഹസിൽദാർ 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date 2022.02.22 02:27:54 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


